കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9- 2012 with RNI 
| Reg . No. KL /TV( N )/ 634/2012-14 


EL 


- 


I H 


GOVERN 


ക 


കാർ 


രള സർക് 
NMENT OF 


F KERAL 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


1. 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ഡിസംബർ 30 
30th December 2014 

1190 ധനു 15 
15th Dhanu 1190 
1936 പൌഷം 9 
9th Pousha 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Medical Education Department 


ദർഘാസ് പരസ്യം 


(1) 


നമ്പർ സി3/ 7416 ( 5) / 2014/ സ . മെ . കോ . 


2014 ഡിസംബർ 6. 


തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 
പുതിയ കാഷ്വാലിറ്റിയിലേക്ക് ( അ ന സ്തേഷ്യാ വിഭാഗം) 
ആവശ്യമായ അനസ്തേഷ്യാ മെഷീൻ ( 1 എണ്ണം) വിതരണം 
ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി 
നിശ്ചിത തീയതിക്കു മുൻപ് പിൻ സിപ്പാൾ, മെഡിക്കൽ 
കോളേജ്, തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ 
എത്തിക്കേണ്ടതാണ്. 

ദർഘാസ് നമ്പർ - 177 / 2014. 


എണ്ണം- 1 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 790. 

ശരിപ്പകർപ്പ്- 395. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 13- 1- 2015 , 3 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും - 14 - 1- 2015, 2. 30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 14 -1- 2015 , 
3 മണി. 


TENDER SCHEDULE 


ദർ ഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ 
BYO V DOZMOIM Gm 02 ( 50 ) Bowlanov1 
അയയ്ക്കേണ്ടതാണ്. ദ ർ ഘാ സ് ഫോറത്തിന്റെ വില 
ഓഫീസിൽ നേരിട്ടോ മണിയോർഡർ ആ യോ 
സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള എല്ലാ അപേക്ഷകളും 
നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം മുദപ്രതങ്ങളോ 
മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾവഴി 

ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ ഈ 
650DIN108 31- 12 - 2014, 3 bolos emoj Dişlololoomo. 
താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച 
തുക തിരിച്ചു കിട്ടുന്നതുമല്ല . താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും 
eisloomom . 


No. C3/7416 (5 )/2014 /MCT. 

6th December 2014 . 
Sealed competitive tenders are invited for purchase 
of Anaesthesia Machine (1 No.) required for the New 
Casualty (Anaesthesiology Department) Medical College 
Hospital, Medical College, Thiruvananthapuram . 

Tenders should be superscribed , tender numbers and 
addressed to the Principal, Medical College , 
Thiruvananthapuram , Pin -695 011. Details can be had from 
this office on working hours till 3 .30 p . m . 

Tender No . — 177/2014 . 
Cost of tender form ( inclusive of Sales Tax ): 

Original — \ 790 . 

Duplicate — 395 . 
Last date and time for sale of tender form 
13-1-2015 , 3 p. m . 

Last date and time of receipt of tender form 
14-1 -2015, 2. 30 p. m . 

Opening date and time of tender — 14 - 1 - 2015 , 
3 p . m . 

Tender forms will be sent through post if required 
provided due amount with sufficient postage charge ( 50 ) 
is sent by way of Money Order in favour of the Principal , 
Govt. Medical College , Thiruvananthapuram , Kerala State , 
Pin -695 011 . Money Order should reach this office on or 
before 31 - 12 - 2014 , 3 p . m . No other forms of remittance 
will be accepted . 


1. The period for which the rates to be in firm -One 

year. 
2. The rates should be inclusive of all tax , otherwise 

tender will be rejected without any notice and for 

free delivery at the department concerned . 
3. Advance payments conditions will not be 

considered . 
4 . Tender forms are neither transferable nor the cost 

of it will be refundable under any circumstances . 
5. Tenders are to be sent with details and illustrated 

pamphlet (wherever necessary ) neatly typed . 

Manuscripts should be avoided as far as possible. 
6 . Tenders should be accompanied with a formal 

agreement executed in " 100 . Kerala-non Judicial 
Stamp Paper together with required sum of Earnest 

Money Deposits . 
7. Earnest Money Deposits (one percentage ) of the 

total cost of the articles quoted for , can be remitted 
by way of crossed Demand Drafts drawn in 
favour of the Principal, Govt. Medical College, 

Thiruvananthapuram . 
8. Firms will be exempted from furnishing Earnest 

Money Deposit if they had produced the duly 
attested copies of relevant certificate along with 

their tenders . 
9. Tenders unsealed , unsigned or submitted without 

superscription as specified are liable to be rejected . 
10 . Tenders submitted with insufficient Earnest Money 

Deposit will not be entertained . 
11. Belated tenders will not be considered under any 

circumstances . 
12. For Medicines, Surgicals and Materials , samples 

should be submitted along with the tender. Tenders 
without samples will not be considered for 

selection . 
13. Tenders should bear the signature and full postal 

address of the tenderers and witnesses wherever 

necessary. 
14. The undersigned reserves the right to reject any 

tender wholly or partially without any prior 

information to the tenders . 
15 . Specifications of the items are given in the list . 
16 . Negotiation will be made only with the firm 

offering lowest price whose specification confirm to 

the requirements in the tender notice . 
17. Tender will be opened in the presence of such of 

the tenderers or his authorized representative who 

may present at that time. 
18 . More details can be had from this office on 

working hours . 


TECHNICAL SPECIFICATION 


1. Should be portable stainless steel, with large 

antistatic sturdy castor wheels fitted with brakes . 
Gas cylinder (pin indexed ) yokes with sliding. 
stainless steel/ sturdy clamping bars for easy 

handling . 
3 . Two pin index yokes for connecting cylinders each 

for O2, N20 . 


(2) 
നമ്പർ സി3 /7416(3 ) /2014/ എം . സി. റ്റി . 2014 ഡിസംബർ 6 . 

തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 
(ഓർത്തോപീഡിക്സ്) പുതിയ കാഷ്വാലിറ്റിയിലേക്ക് ആവശ്യ 
മായ താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
ദർ ഘാസ് നമ്പരോടുകൂടി നിശ്ചിത തീയതിക്കു മുൻപ് 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 695 011 
എന്ന വിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. 

ദർഘാസ് നമ്പർ 178/ 2014 . 

ഉപ ക രണത്തിന്റെ പേര്- - ഓപ്പ റേ ഷൻ ടേബിൾ 
ഓർത്തോപീഡിക്സസ് മാന്വൽ ഹൈഡ്രോളിക് 2 എണ്ണം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ 2,370. 

ശരിപ്പകർപ്പ് - 1,185. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 13 -1- 2015, 3 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 14 - 1- 2015 , 2.30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 14 - 1-2015, 
3 മണി. 


Cost of tender form (VAT inclusive): 

Original - 2,370. 

Duplicate = 1,185. 
Last date and time for sale of tender form 
13 - 1- 2015, 3 p . m . 

Last date and time of receipt of tender form 
14- 1- 2015, 2 .30 p . m . 

Opening date and time of tender - 14 -1 - 2015 , 
3 p . m . 

Tender forms will be sent through post if required 
| provided due amount with sufficient postage charge ( 50) 
is sent by way of Money Order in favour of the Principal , 
Govt. Medical College, Thiruvananthapuram, Kerala State, 
Pin -695 011 . Money Order should reach this office on or 
before 31 - 12 - 2014 . No other forms of remittance will be 
accepted . 

TECHNICAL SPECIFICATIONS 
Equipment Name: OT Table Orthopeadics -Manual 
Hydraulic 
- (i) The table should have minimum 4 sections 
(ü ) The table should have a detachable split leg and 

detachable head section . 
(iii) The table top should be completely radiolucent. 
(iv ) The table top should have a minimum height of 

765 mm. 
(v) The table top should have a minimum vertical 

stroke of 300mm . 
( vi ) Should have at least 25° trendelenburg or reverse 

trendelenburg . 


ദർ ഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ 
അയ്ക്കുന്നതിനു വേണ്ട തുക ( 50) അധികമായി 
അയയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ 
നേരിട്ടോ മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. 
അല്ലാതെയുള്ള എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. 
ഫോറത്തോടൊപ്പം മുദ്രപ്പത്രങ്ങളോ മറ്റേതെങ്കിലും 
ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും 
മേൽ വിലാസം വ്യക്തമല്ലാത്തതുമായ മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾവഴി ഫോറങ്ങൾ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ ഈ ഓഫീസിൽ 
31 - 12 - 2014 - നു മുൻപ് കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം 

കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു 
കിട്ടുന്നതുമല്ല . താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ 
(പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. 


(vii ) Should have at least 20° lateral tilt movement. 


No. C3/7416( 3)/2014/ MCT. 

6th December 2014 . 
Sealed competitive tenders in the prescribed form are 
invited for the supply of the following items required for 
new casualty (Orthopaedics ) Medical College Hospital, 
Thiruvananthapuram . 


(viii) Should have at least 80° back up movement. 
(ix ) The head section should have up and down 

- movement. 
(x) The table should have a heavy and sturdy base 

and compact to provide adequate foot room for the 

operating team. 
(xi) The table should be mounted on heavy duty 

casters which offer enhanced weight bearing 

capacity and free mobility. 
(xii) The table should have a single lever foot operated 

brake pedal. 
(xiii) Should have a minimum patient weight bearing 

capacity of 100 Kgs. 
(xiv ) Base should be made of cast iron and all other 

parts and accessories should be completely made 

up of stainless steel. 
(xv ) The size of the main central column should be 

smaller to offer higher c-arm access. 


Tenders should be superscribed , tender numbered 
and addressed to the Principal, Medical College , 
Thiruvananthapuram, Pin - 695 011. Details can be had from 
this office on working hours till 3. 30 p . m . 

Tender No . - 178 / 2014 . 

Name of Equipment — OT Table Orthopeadics-Manual 
Hydraulic — 2 Nos. 


12. For Medicines, Surgicals and Materials , Samples 

should be submitted along with the tender. Tenders 
without samples will not be considered for 
selection. 


(xvi) The table should be compatible for spine surgeries 

with C - arm or separate accessory should be 

provided for doing spine surgery with C -arm . 
(xvii) The pelvic support should be movable to the 

edges and completely radiolucent. 
(xviii) The perennial post should be completely 

| radiolucent. 
(xix ) The table should be supplied with the following 

- acessories . 
Mattress for the complete table top in sections — 1 set. 
A pair of arm boards with pad and fixing clamp — 1 
A pair of padded shoulder support with clamps1 
A pair of padded lateral support with clamps — 1 
A pair of leg crutches with clamps — 1 
Anesthetic screen frame with clamp — 1 
Adjustable traction device with minimum leg stroke 
of 175mm . 


13 . Tenders should bear the signature and full postal 

address of the tenderers and witness wherever 

necessary . 
14 . The undersigned reserves the right to reject any 

tender wholly or partially without any prior 
information to the tenders . 


15 . Specifications of the items are given in the list. 
16. Negotiation will be made only with the firm 

offering lowest price whose specification confirm to 

the requirements in the tender notice . 
17. Tender will be opened in the presence of such of 

the tenderers or his authorized representative who 

may present at that time. 
18. More details can be had from this office on 

working hours. 


Should have accessories for tibia interlocking . 


Government Medical College, 
Thiruvananthapuram . 


| (Sd.) 
Principal. 


ദർഘാസ് പരസ്യം 


നമ്പർ ജി5- 5538 / 14. 


2014 നവംബർ 26. 


TENDER SCHEDULE 
1. The period for which the rates to be in firm -One 

year. 
2. The rates should be inclusive of all tax , otherwise 

tender will be rejected without any notice and for 

free delivery at the department concerned . 
3. Advance payments conditions will not be 

considered . 
4 . Tender forms are neither transferable nor the cost 

of it will be refundable under any circumstances. 
5 . Tenders are to be sent with details and illustrated 

pamphlet (wherever necessary ) neatly typed . 

Manuscripts should be avoided as far as possible . 
6 . Tenders should be accompanied with a formal 

agreement executed in - 100 . Kerala -non Judicial 
Stamp Paper together with required sum of Earnest 

Money Deposits . 
7. Earnest Money Deposits (one percentage ) of the 

total cost of the articles quoted for, can be remitted 
by way of crossed Demand Drafts drawn in 
favour of the Principal , Govt. Medical College , 

Thiruvananthapuram . 
8 . Firms will be exempted from furnishing Earnest 

Money Deposit if they had produced the duly 
attested copies of relevant certificate along with 

their tenders. 
9. Tenders unsealed , unsigned or submitted without 

superscription as specified are liable to be rejected . 
10. Tenders submitted with insufficient Earnest Money 

Deposit will not be entertained . 
11. Belated tenders will not be considered under any 

circumstances . 


തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
ആവ ശ്യ മായ താഴെ പറയുന്ന സാധ ന ങ്ങൾ വിതരണം 
ചെയ്യു ന്ന തിന് നിശ്ചിത ഫോറത്തിൽ മത്സര സ്വഭാവമുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടർ അയയ്ക്കുന്ന കവറിനു പുറത്ത് ജി5 - 5538/ 14 / 
എം. സി.എച്ച്. എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 

- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന നികുതിയടക്കം 
- 1,000 + 14.5 %. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 12 - 1- 2015 , 3 മണി. 

ദർഘാസ് സമർപ്പി ക്കേണ്ട അ വ സാന തീയതിയും 
- സമയവും 20 - 1- 2015 , 11 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 20 - 1- 2015 , 
12 മണി. 

ദർഘാസ് നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കുന്ന തീയതി 
31- 3 - 2015 . 

ദർഘാസുകൾ പൂരിപ്പിച്ച് അയക്കേണ്ട മേൽവിലാസം 
സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപ്രതി, തൃശ്ശൂർ. 

- ടെണ്ടർ തുകയുടെ 1 % നിരതദ്രവ്യമായി ടെണ്ടറിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ പ്രാരംഭ 
ഉടമ്പടി വയ്ക്കേ ണ്ട താ ണ് . ഫോറത്തിന്റെ വില നേരിട്ട് 
ഓഫീസിൽ അടക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഓഫീസിൽ നിന്നും ലഭ്യമാണ്. കാരണം 
കാണിക്കാതെ ദർഘാസ് നീട്ടിവയ്ക്കുന്നതിനും നിരാകരിക്കുന്ന 
തിനുമുള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


No. G5 - 5538/2014/ MCH. 


26th November 2014 . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 20 - 1- 2015 , 
12 മണി. 

- ദർഘാസ് നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കുന്ന തീയതി- - 
31- 3 - 2015 . 


Competitive tenders invited in sealed covers 
superscribing Tender No. G5 -5538 / 14 /MCH for supply 
of following item for the use of Medical College Hospital , 
Thrissur. 

Cost of tender form - 1,000 + Tax (14.5 %). 

Closing date and time of sale of tender form 
12 -1- 2015, 3 p. m . 

- Last date and time of receipt of tender - 20 - 1 - 2015 , 
11 a. m . 


ദർഘാസുകൾ പൂരിപ്പിച്ച് അയയ്ക്കേണ്ട മേൽവിലാസം 
സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപതി, തൃശ്ശൂർ. 

- ടെണ്ടർ തുകയുടെ 1 % നിരതദ്രവ്യമായി ടെണ്ടറിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ പ്രാരംഭ 
ഉടമ്പടി വയ്ക്കേ ണ്ട താ ണ്. ഫോറത്തിന്റെ വില നേരിട്ട് 
ഓഫീസിൽ അടക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഓഫീസിൽ നിന്നും ലഭ്യമാണ്. കാരണം 
കാണിക്കാതെ ദർഘാസ് നീട്ടിവയ്ക്കുന്നതിനും നിരാകരിക്കുന്ന 
തിനുമുള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


Opening date and time of tender - 20 - 1 - 2015 , 
12 noon . 


Date up to which rates are to be firm — 31 -3 -2015 . 


Tender should be addressed to Superintendent, 
Medical College Hospital, Thrissur. 

Every tender should be accompanied by an EMD of 
1 % of the cost of tender item along with agreement in 
Kerala Stamp Paper worth 100 . 


No. G5-8389/2014/ MCH . 

26th November 2014. 
Competitive tenders invited in sealed covers 
superscribing Tender No . G5 - 8389 /14 / MCH for the supply 
of following item for the use of Medical College Hospital, 
Thrissur. 


Name of Item — Slit Lamp Microscope — 2 Nos. 
Cost of tender form - 700 + Tax ( 14 . 5 %). 


The undersigned reserves the right to accept/reject/ 
postponed any tender without assigning any reasons. 
Further details if any, required can be had from this office 
during office hours in working days . 


Closing date and time of sale of tender form 
12 -1- 2015 , 3 p . m . 

Last date and time of receipt of tender - 20 -1 - 2015, 
11 a. m . 


LIST OF ITEMS 


(1) 


Flashback needle ( 21 G ) - 50000 Nos. 


(2 ) 


Plain Vaccutainer tubes (red ) 4 ml. — 20000 Nos . 


(3) K2EDTA Vaccutainer tubes (Lavender) 2 ml. 

30000 Nos. 


(4) 


PT Vaccutainer tubes (Blue) — 3 . 2 % sodium 
citrate - 10000 Nos. 


Opening date and time of tender - 20 - 1 - 2015 , 
12 noon . 

Date up to the which rates are to be firm — 31 -3- 2015 . 

Tender should be addressed to Superintendent, 
Medical College Hospital, Thrissur. 

Every tender should be accompanied by an EMD of 
1 % of the cost of tender item along with agreement in 
Kerala Stamp Paper worth 100. 

The undersigned reserves the right to accept/reject/ 
postponed any tender without assigning any reasons. 
Further details if any , required can be had from this office 
during office hours in working days. 

Specification 


-- ( 2 ) 


നമ്പർ ജി5- 8389 / 14. 


2014 നവംബർ 26. 


ത്യശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
ആവശ്യമായ താഴെ പറയുന്ന ഇനം വിതരണം ചെയ്യുന്നതിന് 
നിശ്ചിത ഫോറത്തിൽ മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടർ അയയ്ക്കുന്ന കവറിനു പുറത്ത് ജി5 -8389 / 14 / 
എം . സി .എച്ച്. എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 

ഇനവിവരം സ്ലിറ്റ് ലാംബ് മൈക്രോസ്കോപ്പ് - 2 എണ്ണം. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന നികുതിയടക്കം 
700 + 14.5 % ടാക്സ് . 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാനിക്കുന്ന തീയതിയും 
സമയവും 12- 1- 2015 , 3 മണി. 

ദർ ഘാസ് സമർപ്പി ക്കേണ്ട അവ സാ ന തീയ തിയും 
സമയവും 20 - 1- 2015, 11 മണി. 


Galilean Type 
| Revolving Drum ( 3 Steps) 


Microscope Type 
Magnification Change 
Total Magnification 
Ocular Magnification 
Ocular Field 


3 Steps 


12.5X 


0 18 mm 


Pupillary adjustment 
Diopter adjustment 


52 mm -78 mm 
+ D 


Field of View 


Ø34 .7mm (6X ), Ø22mm ( 10X ), 
Ø13 .5mm (16X ) , Ø8. 5mm 
(25 % ), Ø 5.5mm ( 40X ) (S350 ), 
Ø22mm (10X ) , Ø13.5mm 
( 16X ), Ø8.5mm (25X ) (S350S ) 


Slit Illumination 
Slit Image width 


Slit Image lengh 
Light Source 
Slit image radial Angle 
Slit Inclination 4 step 


0 - 14mm continuous (Slit 
becomes a circle at 14mm ) 
1 - 14mm continuous 
LED Bulb 3V -3Watts (Yellow ) 
0° - 180° 
5°, 10°, 15°, 20° 
Heat- absorbing Filter, ND 
Filter, Red Free Filter, Cobalt 
Blue Filter 


Filters 


Illumination Field Ø in mm 


0 . 2 / 1 / 2 / 3 /5 / 10 / 14 / 1 - 14mm 
continuous 


> 50 klx 


Illumination intensity 
Instrument Base 


Operation 


Range of adjustment 


Single handed three 
dimensional operation of 
joystick 
90 mm (Longitudinal) 
100 mm (Lateral) 
30 mm (Vertical ) 
15mm ( Fine) 


Chin - Rest 


Vertical adjustment 


80 mm 


Fixation 


Red LED 


220V / 110V - + 10 % 


Power Supply 
Input Voltage 
Input Frequency 
Output Power 


50Hz/60Hz 
30VA (MAX ) 
Lamp 3V /6 V, Fixation 3V 


Output Voltage 


Packaging 
Dimension 


740mm x 450mm x 500mm 
(L /W /H ) 


Gross Weight 
Net Weight 


22Kgs . 
17 Kgs. 
Mirror, Chin rest paper, Fuses 


Standard Accessories 
Optional accessories 


Motorized Stand . 


Medical College Hospital, 
Thrissur. 


(Sd .) 
Superintendent. 


